Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


O 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg. No. KL / TV( N )/634/2015-17 


GOVERNM 


കര 


ൽ സർക്ക 


ര 


VMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


2016 ഫെബ്രുവരി 9 
9th February 2016 
| 1191 മകരം 26 
26th Makaram 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1937 മാഘം 20 
20th Magha 1937 


PART III 


Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


നോട്ടീസ് 


കേരള അന്യം നിന്നതും നഷ്ടപ്പെട്ടതുമായ 
വസ്തുക്കൾ സംബന്ധിച്ച ആക്ട്, 
1964 സെക്ഷ ൻ 5 പ്രകാരം 


നമ്പർ ഇ1- 6667 / 2015 . 


- 2015 ഡിസംബർ 29 . 


കോട്ടയം ജില്ല യിൽ കാഞ്ഞിരപ്പള്ളി താലൂ ക്കിൽ 
മുണ്ട്ക്കയം വില്ലേജിൽ ബ്ലോക്ക് 5 - ൽ റീസർ വ്വേ നമ്പർ 
438 / 10 - ൽ പെട്ട 1.65 ആർ ഭൂമി, മുണ്ടക്കയം വില്ലേ ജില 
2098 -ാം നമ്പർ തണ്ടപ്പേർ പ്രകാരം ഇടക്കുന്നം കരയിൽ ചെളി 
ക്കുഴി ഭാഗത്ത് പനമറ്റത്ത് വീട്ടിൽ കെ . വെങ്കിടസ്വാമി ഭാര്യ 
അക്കമ്മ പേരിലുള്ളതാണ്. തണ്ടപ്പേർ കക്ഷിയായ അമ്മയും 
ടിയാളുടെ ഭർത്താവ് ശ്രീ. വെങ്കിടസ്വാമിയും ടി ദമ്പതികളുടെ 
ഏക മകളായ ഉഷയും മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു . 
ഈ സാഹചര്യത്തിൽ മേൽ പരാമർശിച്ചിട്ടുള്ള സ്ഥലത്തിന് 


അ വ കാ ശി ക ളായി ആരെങ്കിലും ഉണ്ടങ്കിൽ 
ഈ നോട്ടീസ് പസി ദ്ധീ ക രിക്കുന്ന തീയതി മുതൽ 
6 മാസത്തിനകം അവകാശം തെളിയിക്കുന്നതിന് മതിയായ രേഖ 
കൾ സഹിതം കോട്ടയം ജില്ലാ കളക്ടർ മുമ്പാകെ ഹാജരാകേ 
ണ്ട താ ണ് . കാലാ വ ധി ക്കു ള്ളിൽ ആരും 
അവകാശ വാദം ഉന്നയിക്കാത്ത പക്ഷം ടി സ്ഥലം കേരള 
അന്യം നിന്നതും നഷ്ട പ്പെട്ട തു മാ യ വ സ് തു ക്ക ൾ 
സംബ ന്ധിച്ച് ആക്ട്, 1964 പ്രകാരം സർക്കാ രി ലേക്ക് 
ഏറ്റെടുക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. 


കളക്ടറേറ്റ്, 


കോട്ടയം. 


- ( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


ലേല പരസ്യം 


നമ്പർ സി - 2068/ 2015. 

2016 ജനുവരി 8. 
ചങ്ങനാശ്ശേരി താലൂക്കിൽ വെള്ളാവൂർ വില്ലേജിൽ ബ്ലോക്ക് 
28 - ൽ റീ സർവ്വേ നമ്പർ 215 / 3 - 1- ൽ പെട്ട 50 സെന്റ് സർക്കാർ 
പുറമ്പോക്ക് ഭൂമി കേരള ഫോക് ലോർ 
അക്കാദമിയുടെ കീഴിൽ ട്രാവൻകൂർ ഫോക് ലോർ വില്ലേജ് സ്ഥാപി 
ക്കു ന്ന തിന് ഉപ യോ ഗാ നു മതി നൽകി ഉത്ത ര വാ യിട്ടു 
ള്ള താ ണ്. ടി സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കു ന്നതിന് മുഴു വൻ 
മരങ്ങളും വെട്ടി മാറ്റി ടി സ്ഥലത്ത്തന്നെ സൂക്ഷിച്ചിട്ടുള്ളതാണ്. ടി 
തടികൾ 16 - 2 - 2016 - ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വെള്ളാപൂർ 
വില്ലേ ജാ ഫീ സിൽവെച്ച് റവന്യൂ ഡിവിഷണൽ ആഫീസറോ 
അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥനോ പരസ്യ 
ലേലത്തിൽ വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ 10, 000 നിരതദ്രവ്യം 
കെട്ടിവയ് ക്കേ ണ്ടതും ലേലം പിടി ക്കു ന്ന യാൾ മൊത്തം 
തുകയുടെ 3 ഭാഗവും മുഴു വൻ തുകയുടെ വിൽപ്പന 
നികുതിയും അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുക ലേലം 
സ്ഥിരപ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം അടച്ച് രസീത് 
വാങ്ങേണ്ടതും തുക മുഴുവനും അടച്ച് ലേലം സ്ഥിരപ്പെടുത്തിയതിനു 
ശേഷം തടി നീക്കം ചെയ്യേണ്ടതുമാണ്. ടി ലേലം മറ്റ് സർക്കാർ 
ലേല ത്തിന്റെ 

നിബ ന്ധ ന കൾക്ക് 
വിധേയമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ കോട്ടയം റവന്യൂ ഡിവിഷ 
ണൽ ആ ഫീസ്, ചങ്ങ നാ ശ്ശേരി താലൂക്കാഫീസ്, 
വെള്ളാവൂർ വില്ലേ ജാ ഫീസ് എന്നി വി ട ങ്ങ ളിൽ നിന്ന് 
അറിയാവുന്നതാണ്. 


മതിപ്പുവില - 4,76,154. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, മിനി സിവിൽ 

( ഒപ്പ്) 
സ്റ്റേഷൻ, കോട്ടയം. - റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


